29th DEC. 2015] 


KERALA GAZETTE 


2038 


HOMOEOPATHY DEPARTMENT 


കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ( ഹോമിയോ) നടപടിക്രമങ്ങൾ 


k 


നട 


മങ്ങ 


നമ്പർ 21/ 1081 / 2015 / ഡി . എം . സി . 


2015 നവംബർ 2 , 


വിഷയം: - ഹോമിയോപ്പതി വകുപ്പ് ജീവനക്കാര്യം - ജില്ലയിലെ പാർട്ട് ടൈം സ്വീപ്പർമാരുടെ അന്തിമ സീനിയോറിറ്റി 

- ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 
പരാമർശം: ( 1) 16 - 10 - 2015 - ലെ ഇ1/ 1081/ 2015/ ഡി . എം . സി. നമ്പർ ഉത്തരവ്. 

- (2) ജി. ഒ. ( പി) നമ്പർ 152/75/ ഡി . ഡി . തീയതി 2- 8 -1975. 
- ഹോമിയോപ്പതി വകുപ്പിൽ കോഴിക്കോട് ജില്ലയിലെ 1- 6 - 1996 മുതൽ 31 - 7 - 2014 വരെ സർവ്വീസിൽ നിയമിക്കപ്പെട്ട 
പാർട്ട് ടൈം സ്വീപ്പർമാരുടെ താൽക്കാലിക സീനിയോറിറ്റി ലിസ്റ്റ് മേൽ വായിച്ച പരാമർശം (1) ഉത്തരവ് പ്രകാരം പുറപ്പെടുവിക്കുകയും 
ആയത് 16 - 10 - 2015 - ൽ ജില്ലാ മെഡിക്കൽ ആഫീസിൽ പ്രസിദ്ധീകരിക്കുകയും പ്രസ്തുത സീനിയോറിറ്റി ലിസ്റ്റിന്റെ പകർപ്പുകൾ 
പരിശോധനയ്ക്കായും അപ്പീലുകൾഉണ്ടെങ്കിൽ സമർപ്പിക്കുന്നതിനും നിർദ്ദേശിച്ച് നിലവിൽ ജീവനക്കാർ സേവനമനുഷ്ടിക്കുന്ന 
സ്ഥാപനങ്ങളിലേക്ക് അയച്ചുകൊടുക്കുകയും ചെയ്തിരുന്നു . പ്രസ്തുത ലിസ്റ്റിൻമേൽ ലഭിച്ച അപ്പീൽ ഹർജികൾ നിയമപ്രകാരം 
പരിശോധിക്കുകയും ആവശ്യമായ ഭേദഗതികൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. 

ഇപ്രകാരം ഭേദഗതി വരുത്തിയ ഹോമിയോപ്പതി വകുപ്പിലെ കോഴിക്കോട് ജില്ലയിലെ പാർട്ട്ടൈം സ്വീപ്പർമാരുടെ അന്തിമ 
സീനിയോറിറ്റി ലിസ്റ്റ് പാർട്ട് ടൈം കണ്ടിജന്റ് സർവ്വീസ് സ്പെഷ്യൽ റൂൾസ് 9 ( എ ) , 9 ( ബി ) എന്നീ ചട്ട ങ്ങൾക്കും 
നിയമങ്ങൾക്കും മാനദണ്ഡങ്ങൾക്കും അനുസൃതമായി തയ്യാറാക്കി അനുബന്ധമായി ചേർത്ത് ബന്ധപ്പെട്ടവരുടെ അറിവിലേക്കായി 
ഇതോടൊപ്പം പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഡോ . കവിത പുരുഷോത്തമൻ, 
ജില്ലാ മെഡിക്കൽ ഓഫീസർ ( ഹോമിയോ). 


1-6 -1996 മുതൽ 31 -7 - 2014 വരെയുള്ള പാർട്ട് ടൈം സ്വീപ്പർമാരുടെ അന്തിമ സീനിയോറിറ്റി ലിസ്റ്റ് 


കമ 
നമ്പർ 


നിയമന 
ഉത്തരവ് ജോലിയിൽ 
നമ്പരും പ്രവേശിച്ച റിമാർക്സ് 
തീയതിയും തീയതി 


പേര് 


- (1) ( 2) 
- 1 വി . കെ . രാമൻ 


- എംപ്ലോയ്മെന്റ് 
ജനന ജാതി/ വിദ്യാഭ്യാസ ജില്ലാ കളക്ടർ/ 
തീയതി മതം യോഗ്യത സർക്കാർ ഉത്തരവ് 

അഡൈ്വസ് നമ്പരും 

തീയതിയും 
(3) (4) (5) 

(6) 
15 - 5 - 1949 ഹിന്ദു / പത്താം 9/ 95 തീയതി 30 -5 - 1996 
- വാണിയൻ ക്ലാസ് എംപ്ലോയ്മെന്റ് 

എക്സ്ചേഞ്ച്, 

കൊയിലാണ്ടി 
15 - 4 - 1952 ഹിന്ദു / ഒമ്പതാം ജില്ലാ കളക്ടറുടെ 

മുകയ , ക്ലാസ് വികലാംഗ ക്വാട്ട 


(7) (8) 
01/ 2739/ 95/ 4- 6 - 1996 
ഡി . എം . സി . 

തീയതി 
29 - 6 - 1995 


(9) 
പാമോഷൻ 
നിരസിച്ചു 


2 വി . മോഹനൻ 


ഇ1/ 3307 / 95 / 31 - 10 - 1996 
ഡി . എം . സി . 

തീയതി 
15 - 10 - 1996 


3 നിർമ്മല , ടി . 


1 - 9 - 1952 


തിയ്യ 


ഇ1/ 1759 / 96 / 12 - 5 - 1997 
ഡി . എം . സി . 
തീയതി 
5 - 5 - 1997 


പത്താം പി. ടി . 27 / 96 
ക്ലാസ് തീയതി 6 - 1- 1997, 

ടൗൺ എംപ്ലോയ്മെന്റ് 
എക്സ്ചേഞ്ച്, 

കൊയിലാണ്ടി 
രണ്ടാം 

പി . ടി .03 / 97 
തീയതി 16 - 1 -1997 , 
എംപ്ലോയ്മെന്റ് 
എക്സ്ചേഞ്ച്, 
കൊയിലാണ്ടി 


4 എ . സരോജിനി 


10 - 6 - 1949 


ഹിന്ദു / 
പരവൻ 


ക്ലാസ് 


01/ 1759 / 96 / 18 - 5 - 1997 
ഡി . എം . സി . 
തീയതി 
5 - 5 - 1997 


5 


കെ . ലീല 


10 - 1- 1947 


ഹിന്ദു / പത്താം 
സാലിയ ക്ലാസ് 


പി . ടി . 14 / 97 
തീയതി 20 - 11- 1997 , 

കൊയിലാണ്ടി 
എംപ്ലോയ്മെന്റ് 
എക്സ്ചേഞ്ച് 


01/ 1294 / 97 / 12 - 2 - 1998 
ഡി . എം . സി . 
തീയതി 
6 - 2 - 1998 


304 


29th DEC. 2015] 


KERALA GAZETTE 


2039 


- ( 1) 


- (2 ) 


( 5 ) 


( 6 ) 


- 6 സുധാകരൻ, എം . 13 - 11- 1950 


ഹിന്ദു / ഒമ്പതാം 
തിയ്യ 


ക്ലാസ് 


- ഇ1/ 1875/ 98/ 20 - 2 - 1999 

ഡി . എം . സി . 
തീയതി 
12 - 2 - 1999 


7 ഗോവിന്ദൻ, എം . 


8 - 1 - 1951 


ഹിന്ദു / ഏഴാം 
നായർ 

ക്ലാസ് 


- പി . ടി .32 / 98 
- തീയതി 7 - 12 - 1998, 

- എംപ്ലോയ്മെന്റ് 
എക്സ്ചേഞ്ച്, വടകര 

പി. ടി .29 / 98 
തീയതി 15 - 12 - 1998, 
എംപ്ലോയ്മെന്റ് 
എക്സ്ചേഞ്ച്, 
കൊയിലാണ്ടി 


പാമോഷൻ 
നിരസിച്ചു . 


01/ 1875 / 98 / 20 - 2 - 1999 
ഡി. എം . സി . 

തീയതി 
12 - 2 - 1999 


01/ 2422 / 99 / 21 - 2 - 2000 
ഡി . എം . സി. 
- തീയതി 
7 - 2 - 2000 


8 ഭാമ , എം . 1 - 7 - 1952 ഹിന്ദു / 

പി. ടി .12 / 99 
വാണിയൻ 

തീയതി 22 - 9 - 1999, 

ടൗൺ 
എംപ്ലോയ്മെന്റ് 
എക്സ്ചേഞ്ച്, 

- താമരശ്ശേരി 
9 രവീന്ദ്രൻ 

5 - 10 - 1956 ഹിന്ദു / ഒമ്പതാം പി . ടി . 17 / 99 
വലിയ പറമ്പത്ത് 

നായർ ക്ലാസ് തീയതി 8 - 10 - 1999, 

എംപ്ലോയ്മെന്റ് 

എക്സ്ചേഞ്ച്, വടകര 
10 ദേവദാസ്, ടി. വി . 4 - 11 - 1954 ഹിന്ദു / പത്താം പി . ടി .18 / 99 

വണ്ണാൻ ക്ലാസ് തീയതി 14 - 10 - 1999, 

- വടകര എംപ്ലോയ്മെന്റ് 
11 ശ്രീധരൻ, സി . കെ . 15 - 6 - 1950 ഹിന്ദു എട്ടാം 

പി. ടി.9 / 99 
പുലയ 

തീയതി 15 - 10 - 1999 


01/ 2422 / 99 / 23 - 2 - 2000 
ഡി . എം . സി . 
തീയതി 
7 - 2 - 2000 


22 - 2 - 2000 


ക്ലാസ് 


01/ 2422 / 99 / 29 - 2 - 2000 
ഡി . എം . സി . 

തീയതി 
| 7 - 2 - 2000 


12 കെ . സുരേന്ദ്രൻ 


1 - 7 - 1946 


ഏഴാം 


തിയ്യ 


ക്ലാസ് 


സി . പി . ടി .02/ 01 
തീയതി 18 - 1 - 2001 

കോഴിക്കോട് 


01/ 3085 / 09 / 28 - 3 - 2001 

ഡി . എം . സി . 
-- തീയതി 
21- 3 - 2001 


7 - 4 - 2001 


പി . ടി . 1/ 2001 
തീയതി 18 - 1- 2001 


13 നാരായണി, വി . എം . 1- 10 - 1953 ഹിന്ദു / ഒമ്പതാം 

സാലിയ ക്ലാസ് 
14 ശാന്ത കിഴക്കയിൽ 24 - 11 - 1955 ഹിന്ദു / പത്താം 

- തിയ്യ ക്ലാസ് 


- പി . ടി . 1 / 2001 
തീയതി 27 - 1- 2001 
വടകര എക്സ്ചേഞ്ച്, 


15 തങ്കം, വി . പി . 


20 - 10 - 1955 


ഹിന്ദു / രണ്ടാം 
വേട്ടുവ 


28 - 3 - 2001 


ക്ലാസ് 


പി . ടി .03 / 01 
തീയതി 5- 2 - 2001 , 
ജില്ലാ എംപ്ലോയ്മെന്റ് 
എക്സ്ചേഞ്ച്, 
കോഴിക്കോട് 


01/ 3085 / 
ഡി . എം . സി. 
- തീയതി 
21 - 3 - 2001 


16 ടി . 


കെ . ദാമോദരൻ 10 - 7 - 1953 


ഹിന്ദു 
നായർ 


- ഏഴാം 
ക്ലാസ് 


01/ 3085 / 2000 / 9 - 4 - 2001 

ഡി . എം . സി . 
- തീയതി 
28 - 3 - 2001 


പി . ടി .1/ 01 
തീയതി 9 - 2 - 2001 
എംപ്ലോയ്മെന്റ് 
എക്സ്ചേഞ്ച്, 
ബാലുശ്ശേരി 
ജി. പി . ടി. 20/ 01 
തീയതി 21- 6 - 2001, 

കോഴിക്കോട് 


17 പി . ചാത്തു 


| 1 - 7 - 1948 


പത്താം 


തിയ്യ 


ക്ലാസ് 


01/ 1478 / 01/ 27 - 8 - 2001 
ഡി . എം . സി . 

തീയതി 
17 - 8 - 2001 


18 മുഹമ്മദ്സക്കീർ, ഇ . 30 - 4 - 1977 ഇസ്ലാം/ 

മാപ്പിള 


ജി. ഒ. ( ആർ. റ്റി .) നമ്പർ 21/ 1175 / 2014 / 9 - 2 - 2010 പ്രൊമോഷൻ 
739/ 2015 / എച്ച് & - ഡി . എം . സി . 

ആഗ്രഹിക്കുന്നു 
എഫ്. ഡബ്ലു . ഡി . തീയതി 
തീയതി 23 - 2 - 2015 13 - 4 - 2015 


Gaz .No .51/2015 /DTP (Part IV ). 


305 


29th DEC. 2015] 


KERALA GAZETTE 


2040 


( 2 ) 


( 5 ) 


- ( 6 ) 


- ( 7 ) 


( 8 ) 


( 9 ) 


- 19 സുലോചന, കെ . 


15 - 5 - 1969 


ഹിന്ദു / നാലാം 
വള്ളുവൻ ക്ലാസ് 


പാമോഷൻ 
നിരസിച്ചിട്ടുണ്ട് 


ജി. ഒ. ( ആർ. റ്റി ) നമ്പർ 01/ 2105 / 2011 / 2 - 5 - 2010 
705/ 2014 /എച്ച് & ഡി . എം . സി . 
എഫ്. ഡബ്ലു . ഡി. തീയതി 
തീയതി 28 - 2 - 2014 24 - 4 - 2014 


20 രാജി, എം . 


1- 1 - 2011 


29 - 6 - 1963 ക്രിസ്ത്യ ൻ 

ലാറ്റിൻ 


, 

പി . ടി .62 / 10 
ടൈപ്പ് ജില്ലാ എംപ്ലോയ്മെന്റ് 
ലോവർ എക്സ്ചേഞ്ച്, 

കോഴിക്കോട് 
തീയതി 26 - 7 - 2010 


ഇ1/ 1655 / 09 / 
ഡി . എം . സി . 

തീയതി 
10 - 12 - 2010 


പാമോഷൻ 
നിരസിച്ചിട്ടുണ്ട് 


21 പുഷ്പ 


വേണി, സി . 7 - 3 - 1965 


ഹിന്ദു / 
നായർ 


ഒമ്പതാം 
ക്ലാസ് 


പി . ടി .22 / 14 , പി . ടി . 3/ 14 
തീയതി 27 - 5 - 2014 


01/ 1989/2013 / 2 - 7 - 2014 പാമോഷൻ 

ആഗ്രഹിക്കുന്നു 
-- തീയതി 
26 - 6 - 2014 


22 വസന്ത , സി . പി . 


14 - 1- 1963 


പാമോഷൻ 
നിരസിച്ചിട്ടുണ്ട് 


ഹിന്ദു / എസ്.എസ്. പി. ടി.2 / 14 & പി . ടി.3 / 14 01/ 1989 / 2013 / 5 - 7 - 2014 
ചെറുമൻ എൽ. സി . തീയതി 27 - 5 - 2014 ഡി . എം . സി . 

തീയതി 
26 - 6 - 2014 


306 


